37 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മകൻ 


69 


വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാ 
രണയും നടത്തിയതിൽ ടിയാൾ 08-03-2021 - ൽ അവിവാഹിതയും 
സന്താനരഹിത യു മാ യി മരണമടഞ്ഞിട്ടുള്ള താണന്നും 
പരേതയുടെ അവകാശികളായി താഴെ വിവരിക്കുന്ന 03 ( മൂന്ന് ) 
പേർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


പി.എ. ജോസഫ് 
ലീലാമ്മ 
തോമസ് 


2 


മകൾ 


71 


3 


മകൻ 


78 


4 


ജോണി 


65 


> 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


5 


മകൾ 


80 


ബന്ധം 


ഏലിയാമ്മ 
കുട്ടിയമ്മ ( മേരി ജോസഫ് ) 


6 


76 


3 


1 


സഹോദരി 


53 


ഷാജി ജോസഫ് 
( ഷാജി എം . തോമസ് ) 


2 


ഷേർളി ജോർജ്ജ് 


49 


ആയതിനാൽ ടി ആവശ്യത്തിലേയ്ക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ പട്ടികയിൽ വിവരിച്ചവർ 
മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ള 
പക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം അറിയിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിയ്ക്ക് ശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല . 


3 


സജീവ് തോമസ് 


സഹോദരൻ 


47 


( 3 ) 
നമ്പർ സി2-4299 2021 . 

2021 ആഗസ്റ്റ് 5 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കടപ്ലാമറ്റം 
വില്ലേജിൽ പടിഞ്ഞാറ്റിൻകര കരയിൽ കുടിയിരുപ്പിൽ വീട്ടിൽ 
പത്മിനി , കെ . എന്നയാൾ 18 -05-2020 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ് . വിവിധ ആവശ്യത്തിന് ഹാജരാക്കുന്നതിന് ഒരു 

സർട്ടി ഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട 
അപേക്ഷയിൽ കടപ്ലാമറ്റം വില്ലേജാഫീസർ മുഖാന്തിരം അവ 
കാശ വിചാരണ നടത്തിയതിൽ പരേതക്ക് താഴെ പറയുന്ന 
അവകാശി ഉള്ളതായി കാണുന്നു . 


പരേതയുടെ പിതാവ് തോമസ് , എം.കെ. , മാതാവ് 
ഏലിക്കുട്ടി , വി.എം. എന്നിവർ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തിലേയ്ക്കായി പരേതയുടെ നിയമാനുസൃത അവ 
കാശികളായി ഒന്നു മുതൽ മൂന്ന് വരെയുള്ളവരെ പരിഗണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപം ഉള്ള പക്ഷം ഇതു സംബന്ധിച്ച് പരസ്യം 
കേരളാ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തി 
നകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയത്തിന് ശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


അവ ക  ാ ശ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


( 2 ) 


45 


ഷീബ സന്തോഷ് 

മകൾ No. C1-5101 / 2021 . 

10th August , 2021 . 
ആയതിനാൽ ടി ആവശ്യത്തിലേയ്ക്കുള്ള പരേതയുടെ 
നിയമാനുസൃത അവകാശി മേൽ പട്ടികയിൽ വിവരിച്ചവർ 

Smt . Girija , V. S. , Kailas ( H ) , Karikode muri , 
മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് Mulakkulam Village , Vaikkom Taluk , Kottayam District , in 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ള Kerala State has filed an application to this office for 
പക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 

granting a legal heirship Certificate in respect of the legal 
നകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം അറിയിക്കേണ്ടതാണ് . 

heirs of her husband Late Viswanathan Nair , K. P. , Kailas 
നിശ്ചിത തീയതിയ്ക്ക് ശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 

( H ) , Karikode , Mulakkulaim who expired on 19-10-2017 , 
ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല . 

The Legal Heirship Certificate is requested for producing 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
മീനച്ചിൽ . 

before the office of President of India , Land Bank , Naval 
തഹശീൽദാർ . 

Base , Kochi and various purposes . On conducting 

verification by Village Officer , Mulakkulam it has been 
Vaikkom Taluk 

reported to this office that the persons named in the 
പരസ്യം 

schedule below are the legal heirs of the said Late 
( 1 ) 

Viswanathan Nair , K.P. 
നമ്പർ സി1-5203 2021 . 

2021 ആഗസ്റ്റ് 10 . 
വൈക്കം താലൂക്കിൽ തലയാഴം വില്ലേജിൽ തലയാഴം കര 

SCHEDULE 
യിൽ മാന്നംകേരിൽ വീട്ടിൽ തോമസ് എം.കെ. - ഏലിക്കുട്ടി 
വി.എം. ദമ്പതികളുടെ മകൾ ജാൻസി തോമസ് 08-03-2021 - ൽ 

SI . Name of the 

Relationship Age 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാളുടെ പേരിലുള്ള വസ്ത , No. legal heirs 

with the deceased 
ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും അവിവാഹിതയായ 

1 Girija , V. S. 

Wife 

54 
മകൾ എന്ന നിലയിൽ അവകാശമുണ്ടായിരുന്ന പെൻഷൻ 
കുടിശ്ശിക കൈപ്പറ്റുന്നതിലേയ്ക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 2 Ambily , K. V. 

Daughter 31 
അനുവദിച്ച് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ സഹോദരൻ 

3 Hari , K. V. 

Son 

29 
സജീവ് തോമസ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ തലയാഴം 
Gaz . No. 35 / 2021 / DTP ( CLR - Supplement ) . 

355 


38 


അന്വഷണം 


The Parents of the deceased are alive . Objections if 
any against the issue of the legal heirship certificate 
stating the above mentioned three persons are the legal 
heirs of the deceased should be filed in persons before 
the undersigned within 30 days from the date of 
publication of the notice in the Kerala Gazette . Those 
sent by post or filed after the stipulated time will not be 
considered . . 


അനുവദിക്കണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ അനിമോൾ , 
സി.കെ. ഈജോലിക്കൽ വീട് , പൊൻകുന്നം പി . ഒ . സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ചിറക്കടവ് വില്ലേജ് ആഫീസർ മുഖാന്തിരം 

നട ത്തി യ തിൽ ഇ . എസ് . മോഹനദാസ് 
S / o . കൊച്ചു പാപ്പൻ 

എന്ന യാൾ 

10-08- 2 0 2 0 - ൽ 
സന്താനരഹിതനായി മരണപ്പെട്ടുപോയിട്ടുള്ള താണെന്നും , 
പരേതന്റെ മാതാപിതാക്കളും മരണമടഞ്ഞിട്ടുള്ളതാണെന്നും , 
ടിയാന്റെ അനന്തരാവകാശിയായി താഴെ പേര് ചേർത്തിട്ടു 
ള്ളയാൾ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


Taluk Office , 
Vaikkom . 


( Sd . ) 
Tahsildar . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


അനിമോൾ , സി.കെ. 


ഭാര്യ 


55 


Kanjirappally Taluk 


പരസ്യം 


( 1 ) 


മ ൽ 

പറ ഞ്ഞി രി ക്കു ന്ന യാളാ ണ് പ ര ത ന്റെ 
അ ന ന്ത രാ വ കാ ശി 

എന്ന് 

കാണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം 
നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് , നിശ്ചിത തീയതിക്കുശേഷമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ സി2-1519 / 2021 . 

2021 ആഗസ്റ്റ് 11 . 
കാഞ്ഞി ര പ്പള്ളി താലൂക്കിൽ മണിമല വില്ലേ ജിൽ 
കരിക്കാട്ടൂർ സെന്റർ പി . ഒ . - യിൽ അഴകത്തുപറമ്പിൽ വീട്ടിൽ 
ജോർജ്ജ് തോമസ് S / o . പി.വി. തോമസ് എന്ന യാൾ 
07-08 - 2019 - ലും , ടിയാന്റെ ഭാര്യ തസ്യാമ്മ ജോർജ്ജ് 
04-07-2020 - ലും മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും ബാങ്കിലും , 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിനും പരേ 
തരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും 
കാണിച്ച് ടിയാ ളു ക ളു ടെ 

മകൻ 

ജോർജ്ജ് , 
അഴകത്തുപറമ്പിൽ വീട് , കരിക്കാട്ടൂർ സെന്റർ പി . ഒ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ മണിമല വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ജോർജ്ജ് തോമസ് S / o . പി.വി. 
തോമസ് എന്നയാൾ 07-08-2019 - ലും , ടിയാന്റെ ഭാര്യ ത്രേസ്യാമ്മ 
ജോർജ്ജ് 04-07-2020 - ലും മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും , 
പരേ തരുടെ ഏക അന ന്ത രാവകാശിയായി താഴെ പേര് 
ചേർത്തിട്ടുള്ളയാൾ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


ടാം 


ക . 


നമ്പർ സി2-2162 2021 . 

2021 ആഗസ്റ്റ് 11 . 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ 
കാഞ്ഞിരപ്പള്ളി പി . ഒ . - യിൽ കരിപ്പാപ്പറമ്പിൽ വീട്ടിൽ സൂസപ്പൻ 
ജാസഫ് , S / o . 

ജോസഫ് ഈപ്പൻ എന്ന യാൾ 
28-10-2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവ 
ശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് ടിയാന്റെ മകൾ 
സീമ എൽ സാ ജോസഫ് , കരിപ്പാപ്പറമ്പിൽ വീട് , 
കാഞ്ഞിരപ്പള്ളി പി . ഒ . സമർപ്പിച്ച് അപേക്ഷ യിൻ മേൽ 
കാഞ്ഞിരപ്പള്ളി വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ സൂസപ്പൻ കെ , ജോസഫ് S / o . ജോസഫ് 
ഈപ്പൻ എന്നയാൾ 28-10-2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാ 
ണെന്നും , പരേതന്റെ അനന്തരാവകാശികളായി താഴെ പേര് 
ചേർത്തിട്ടുള്ളവർ മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ബന്ധം 


ടോം ജോർജ്ജ് 


മകൻ 


62 


മ ൽ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പ റ ഞ്ഞി രി ക്കു ന്ന യാളാ ണ് പ ര ത രു ടെ 
അന ന്ത രാ വ കാ ശി എന്ന് കാണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം 
നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്കു ശേഷമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


റോസമ്മ സൂസപ്പൻ 


ഭാര്യ 


53 


2 


സൂന ബ്രിഡ്ജറ്റ് ജോസഫ് 


മകൾ 


29 


3 


ഔസേപ്പച്ചൻ കെ . ജോസഫ് 


മകൻ 


27 


4 


സീമ എൽസാ ജോസഫ് 


മകൾ 


25 


( 2 ) 


11 . 


നമ്പർ സി2-167012021 . 

2021 ആഗസ്റ്റ് 
കാഞ്ഞി രപ്പള്ളി താലൂക്കിൽ ചിറക്കടവ് വില്ലേജിൽ 
പൊൻകുന്നം പി . ഒ . - യിൽ ഈജോലിക്കൽ വീട്ടിൽ ഇ.എസ് . 
മോഹനദാസ് S / o . കൊച്ചുപാപ്പൻ എന്നയാൾ 10-08-2020 - ൽ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി 
ഹാജരാക്കുന്നതിന് പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 


മ ൽ 

പ റ ഞ്ഞി രി ക്കു ന്ന വ രാ ണ് പ ര ത ന്റെ 
അ ന ന്ത രാ വ കാ ശി കൾ എന്ന് കാണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കാഞ്ഞിരപ്പളളി തഹശീൽദാർക്ക് രേഖാമൂലം 
നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്കുശേഷമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


356 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 17:08:59 
+ 05'30 ' 


